Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2013 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 634/2012-14 


GOVERNN 


കര 


ാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. II 
വാല്യം 2 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


18th June 2013 

2013 ജൂൺ 18 
28th Jyaishta 1935 
1935 ജ്യേഷ്ഠം 28 


നമ്പർ 


PART III 


Electrical Inspectorate Department 


വിജ്ഞാപനം 

( ബി) 1-6- 2013 - ൽ പതിനെട്ട് ( 18 ) വയസ്സ് പൂർത്തി 
നമ്പർ ജി2 - 8050/ 2013 / സി. ഇ . ഐ . 

2013 മേയ് 27. 

- യായിരിക്കണം. 
കേരള സിനിമാ ഓപ്പറേറ്റേഴ്സ് പരീക്ഷാ ബോർഡ് 

- 2. താഴെപ്പറയുന്നവരെ അപന്റീസ് രജിസ്ട്രേഷനിൽനിന്നും 
കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് 2013 ആഗസ്റ്റ് - നിർദ്ദിഷ്ട വിദ്യാഭ്യാസ യോഗ്യതയിൽനിന്നും 
മാസത്തിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന സിനിമാ ഓപ്പറേറ്റർ ഒഴിവാക്കിയിരിക്കുന്നു . 
പരീക്ഷയ്ക്ക് യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ 

( എ ) ഈ ബോർഡിൽ നിന്നും ലഭിച്ചിട്ടുള്ള 
ക്ഷണിക്കുന്നു. 

കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ് യഥാസമയം 
പരീക്ഷാ കേന്ദ്രങ്ങൾ: 

ലെ സൻസ് എടുക്കാതെ കാലഹരണപ്പെട്ടു 
- 1. തിരുവനന്തപുരം 

പോയിട്ടുള്ളവർക്കും ഈ സംസ്ഥാനത്തു നിന്നും 
2. എറണാകുളം 

ല സ ൻ സ് എടുത്തിട്ടുള്ളത് യഥാസമയം 
3. കോഴിക്കോട് 

പുതുക്കാതെ കാലഹരണപ്പെട്ടു പോയിട്ടുള്ളവർക്കും 
1. യോഗ്യതകൾ : 

അപേക്ഷിക്കാവുന്നതാണ്. കാലഹരണപ്പെട്ട 
( എ ) എസ്. എസ്. എൽ. സി./ ജെ . ടി . എസ്. എസ്. 

കോമ്പിറ്റൻസി സർട്ടിഫിക്കറ്റ്/ ലൈസൻസ് 
എൽ. സി./ ഐ . ടി . ഐ . ( ഇലക്ട്രിക്കൽ വയർമാൻ/ 

( ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ 
ഇലക്ട്രോണിക്സ്) ഇവയിൽ ഏതെങ്കിലും ഒരു 

ശരിപ്പകർപ്പ്) അപേക്ഷയോടൊപ്പം ഹാജരാ 
പരീക്ഷ പാസായിരിക്കേണ്ടതും കൂടാതെ കേരള 

ക്കേണ്ടതാണ്. 
സിനിമാ ഓപ്പറേറ്റേഴ്സ് പരീക്ഷാ അപന്റീസ് 

( ബി) മുൻ വർഷങ്ങളിലെ സിനിമാ ഓപ്പറേറ്റർ പരീക്ഷ 
ഓപ്പറേറ്ററായി രജിസ്റ്റർ ചെയ്തതിനു ശേഷം 

എഴുതി തോറ്റവർക്കും നിശ്ചിത വിദ്യാഭ്യാസ 
കേരളത്തിൽ ലസൻസുള്ള ഏതെങ്കിലും 
സിനിമാ തിയേറ്ററിൽ ഒരു വർഷത്തെ പരിശീലനം 

യോഗ്യതയുള്ളവർക്കും ഈ സിനിമ ഓപ്പറേറ്റർ 
1-6-2013 - ൽ പൂർത്തിയായിരിക്കുകയും വേണം. 

പരീക്ഷയ്ക്ക്അപേക്ഷിക്കാവുന്നതാണ്. 


18th JUNE 2013 ] 


ELECTRICAL INSPECTORATE DEPARTMENT 


14 


3. താഴെപ്പറയുന്നവരെ അപ്രന്റീസ് രജിസ്ട്രേഷനിൽ നിന്നും 
ഒഴിവാക്കിയിരിക്കുന്നു. ഇവർക്ക് നിർദ്ദിഷ്ട വിദ്യാഭ്യാസ 
യോഗ്യതയുൾപ്പെടെ മറ്റ് എല്ലാ യോഗ്യതകളും 
ഉണ്ടായിരിക്കണം. 
( എ ) സൈന്യത്തിൽ മൂന്നാം ഗ്രേഡ് ഓപ്പറേറ്ററായോ, 

രണ്ടാം ഗ്രേഡ് ഓപ്പറേറ്ററായോ, പാജക്ഷനിസ്റ്റ് 
ആയോ സേവനം അനുഷ്ടിച്ചിട്ടുള്ളവർ അത് 
തെളിയിക്കുന്നതിന് ബന്ധപ്പെട്ട അധികാരികൾ 
നൽകിയ രേഖകൾ അപേക്ഷയോടൊന്നിച്ച് 
ഹാജരാക്കണം. (ഖണ്ഡികയിലെ കുറിപ്പ് 6 ( ii ) 

( ബി ) കാണുക ). 
( ബി ) സംസ്ഥാന സർക്കാരിന്റെ വകുപ്പുകളിലോ ഫിലിം 

സൊസൈറ്റികളിലോ ഓപ്പറേറ്ററായി ഒരു 
വർഷത്തിൽ കുറയാത്ത പരിശീലനം 
നേടിയിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 
മേൽപ്പറഞ്ഞ യോഗ്യതകൾ തെളിയിക്കുന്നതിനുള്ള 
സാക്ഷ്യപത്രങ്ങൾ അപേക്ഷയോടൊന്നിച്ച് 

ഹാജരാക്കണം. 
4. അപേക്ഷാഫോറം ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ 
തിരുവനന്തപുരത്തുള്ള കാര്യാലയത്തിൽനിന്നോ 
ഇലക് ടിക്ക ൽ ഇൻ സ് പെക്ടറേറ്റിന്റെ കീഴിൽ 
( പവർത്തിക്കുന്ന എല്ലാ ജില്ലാ ഇലക് ടിക്കൽ 
ഇ ൻ സ് പെക്ടർമാരുടെ ഓഫീസുകളിൽ നിന്നും 
ലഭിക്കുന്നതാണ്. അപേക്ഷാഫോറം ഡിപ്പാർട്ട് മെന്റ് 
വെബ്സൈറ്റ് ആയ www. ceikerala . gov.in - ൽ നിന്നും 
ഡൗൺലോഡ് ചെയ്യാവുന്നതുമാണ്. 
5 . പരീക്ഷയ് ക്ക് നിശ്ചയിച്ചിട്ടുള്ള സിലബസ് താഴെ 

കൊടുക്കുന്നു : 
( എ ) 70 എം . എം ., 35 എം . എം . പാജക്ടർ, 

അ തിനോടനുബന്ധിച്ചുള്ള ക്യാബിനിലെ 
ഉപകരണങ്ങളായ ആമ്പ്ലിഫയർ, റെക്റ്റിഫയർ, 
സ്പീക്കർ എന്നിവയിൽ പ്രായോഗിക പരിജ്ഞാനവും 
പ്രധാനമായി ഇപ്പോൾ അപേക്ഷകൻ പരിശീലനം 
നേടിക്കൊണ്ടിരിക്കുന്ന മെഷീനെപ്പറ്റി ശരിയായ 

പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. 
( ബി ) ഫിലിം കൈകാര്യം ചെയ്യുക, വൈൻഡ് ചെയ്യുക, 

റിപ്പയർ ചെയ്യുക, സമർത്ഥമായി വൃത്തിയാക്കുക 
എന്നിവ അറിഞ്ഞിരിക്കണം. കൂടാതെ കമ്പ്യൂട്ടർ 

പരിജ്ഞാനം അഭിലഷണീയം. 
( സി) വൈദ്യുത ശക്തിയെപ്പറ്റിയുള്ള പ്രാഥമിക 

പരിജ്ഞാനം, ഡയറക്ട് കറന്റ്, ആൾട്ടർനേറ്റീവ് 
കറന്റ്, വോൾട്ടേജ്, ആമ്പിയർ എന്നിവയെപ്പറ്റിയുള്ള 
പരിജ്ഞാനം, ജനറേറ്റർ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള 
അറിവ് കൂടാതെ ഇലക്ടിക് ഷോക്കിന് പ്രഥമ 
ശുശൂഷ നൽകേണ്ട വിധം , ദി സെൻട്രൽ 
ഇലക്ട്രിസിറ്റി അതോറിറ്റി ( മെഷേഴ്സ് റിലേറ്റിംഗ് റ്റു 
സേഫ്റ്റി ആന്റ് ഇലക്ട്രിക് സപ്ലെ) റെഗുലേഷൻസ് 
2010 , കേരള സിനിമാ റഗുലേഷൻ നിയമങ്ങൾ 
എന്നിവയെപ്പറ്റിയുള്ള സാമാന്യ പരിജ്ഞാനം 

ഉണ്ടായിരിക്കണം. 
( ഡി ) സിനിമാ പ്രദർശനത്തോടനുബന്ധിച്ചുള്ള മുനിസിപ്പൽ 

ബലാ യും അതു പോലുള്ള ചട്ടങ്ങളും 
മനസ്സിലാക്കിയിരിക്കണം. സിനിമാ പ്രദർശനശാലയിൽ 
വേണ്ട അംഗീകൃത അഗ്നിശമന സാമഗ്രികളുടെ 
പ്രവർത്തന പരിജ്ഞാനം ഉണ്ടായിരിക്കണം. 


( ഇ ) മേൽ പ്രസ്താവിക്കുന്ന സിലബസിനെ ആധാരമാക്കി 

ഒബ്ജക്ടീവ് മാത്യകയിലുള്ള ഒരു മണിക്കൂർ 
എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കും. എഴുത്തുപരീക്ഷയിൽ 
കുറഞ്ഞത് 40 % മാർക്ക് നേടുന്നവർക്ക് മാത്രമേ 
പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് അർഹതയുണ്ടായിരി 
ക്കുകയുള്ളു. പരീക്ഷാ ർ ത്ഥികളുടെ എണ്ണം 
ഇരുപത്തഞ്ചോ (25 ) അതിനുതാഴെയോ ആണെങ്കിൽ 
പ്രാക്ടിക്കൽ പരീക്ഷ മാത്രം നടത്തി വിജയികളെ 

നിശ്ചയിക്കുന്നതായിരിക്കും. 
- 6. അപേക്ഷയോടുകൂടി അയയ്ക്കേണ്ട രേഖകൾ: 
(1) സ്വഭാവ സർട്ടിഫിക്കറ്റിന്റെ മാതൃക അപേക്ഷാ 

ഫോറത്തിൽ ചേർത്തിട്ടുണ്ട്. സ്വഭാവ സർട്ടിഫിക്കറ്റ് 
അസ്സൽതന്നെ അയയ്ക്കേണ്ടതാണ്. അ വ താഴെ 
പറയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽനിന്നും 
അപേക്ഷ അയ യ്ക്കുന്ന തീയതിക്ക് മൂന്ന് 
മാസത്തിനകം ലഭിച്ചിട്ടുള്ളതായിരിക്കണം. 
( എ ) ഓണററി മജിസ്ട്രേറ്റ്. 
( ബി ) 

സ്ഥലത്തെ റവന്യൂ ഇൻസ്പെക്ടർ 
( സി) മുനിസിപ്പൽ കൗൺസിലർ 
( ഡി ) - പഞ്ചായത്ത് പ്രസിഡന്റ് 

( ഇ ) ഏതെങ്കിലും ഒരു ഗസറ്റഡ് ആഫീസർ 
സർട്ടിഫിക്കറ്റിൽ അതു നൽകുന്ന ആളിന്റെ പേരും 
ഔദ്യോഗിക മേൽ വിലാസവും ആ ഫീസ് മുദ്രയും 
രേഖപ്പെടുത്തിയിരിക്കണം. സർട്ടിഫിക്കറ്റ് നൽകുന്ന വ്യക്തിക്ക് 
അപേക്ഷകനെ കുറഞ്ഞത് ഒരു വർഷത്തെയെങ്കിലും പരിചയം 
ഉണ്ടായിരിക്കേണ്ടതും അ തു സർട്ടിഫിക്കറ്റിൽ 
രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. 
(ii ) ( എ ) സർവീസ് സർട്ടിഫിക്കറ്റ്: സർവീസ് 

സർട്ടിഫിക്കറ്റിന്റെ മാതൃക അപേക്ഷാ ഫോറത്തിൽ 
ചേർത്തിട്ടുണ്ട്. സർവ്വീസ് അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് 
ഏതുമാസം ഏതു തീയതി മുതൽ ആരംഭിച്ചുവെന്നും 
ഇപ്പോഴും ആ തിയേറ്ററിൽ തന്നെ തുടരുന്നോ, 
ഇല്ലെങ്കിൽ ഏതു വർഷം ഏതുമാസം ഏതു തീയതി 
ആ തിയേറ്ററിൽ നിന്നും പിരിഞ്ഞുവെന്ന് വ്യക്തമായി 
കാണിച്ചിരിക്കണം. പല തിയേറ്ററുകളിൽ നിന്നും 
ലഭിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾഉണ്ടെങ്കിൽ അവയുടെ 
ശരിപ്പകർപ്പുകൾ ഒരു ഗസറ്റഡ് ഓഫീസർ 
സാക്ഷ്യപ്പെടുത്തിയാൽ മതിയാകും. എന്നാൽ അപേക്ഷ 
അയയ്ക്കുന്ന സമയം സർവ്വീസിലിരിക്കുന്ന തിയേറ്ററിൽ 
നിന്നും ലഭിച്ചിട്ടുള്ള സർവ്വീസ് സർട്ടിഫിക്കറ്റ് അസ്സൽ 
അയയ്ക്കേണ്ടതാണ്. 
( ബി) വിമുക്ത ഭടന്മാരുടെ സർട്ടിഫിക്കറ്റുകളുടെ 

ശരിപ്പകർപ്പുകൾ ഒരു ഗസറ്റഡ് ഓഫീസർ 

സാക്ഷ്യപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 
( സി ) ഇൻഡ്യൻ യൂണിയനിൽപ്പെട്ട മറ്റു സംസ്ഥാന 

ങ്ങളിലോ കേന്ദ്രഭരണ പ്രദേശങ്ങളിലോ 
വിദേശത്തോ ലൈസൻസുള്ള ഓപ്പറേറ്റർമാരായി 
ജോലി നോക്കിയിട്ടുള്ളവർ ജോലി നോക്കിയ 
സംസ്ഥാനത്തെ ( വിദേശ രാജ്യത്താണെങ്കിൽ 
അതനുസരിച്ച്) സിനിമാ ഓപ്പറേറ്റർ ലൈസൻസ് 
കൊടുക്കുന്ന അധികാരിയോ ചീഫ് 
ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോഅപേക്ഷകൻ 
അ വിടെ മൂന്ന് വർഷത്തിൽ കുറയാതെ 

ല സൻസുള്ള ഓപ്പറേറ്ററായി ജോലി 
ചെയ്തിട്ടുണ്ട് എന്ന് കാണിച്ച് നൽകുന്ന 
സർട്ടിഫിക്കറ്റിന്റെ ശരി പകർപ്പ് ഒരു ഗസറ്റഡ് 
ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയത് അപേക്ഷ 
യോടൊപ്പം ഹാജരാക്കിയിരിക്കണം. 


18th JUNE 2013 ]) 


ELECTRICAL INSPECTORATE DEPARTMENT 


15 


(ii) പരീക്ഷാ ഫീസ് ? 25 ഏതെങ്കിലും ഒരു ഗവൺമെന്റ് 

ട്രഷറിയിൽ “ 0043 - 800 - 98 - മറ്റു വരവുകൾ എന്ന 
ശീർഷകത്തിൽ അടച്ച അസൽ ചെലാൻ രസീത് 
അപേക്ഷയോടൊന്നിച്ച് ഹാജരാക്കേണ്ടതാണ്. 
ട്രഷറിയിൽ അടച്ച തുക യാതൊരുകാരണവശാലും 
തിരികെ കൊടുക്കുന്നതോ അടുത്ത ഏതെങ്കിലും 

പരീക്ഷകൾക്ക് വകവച്ചുകൊടുക്കുന്നതോ അല്ല. 
(iv ) - വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്നതിനുള്ള 

സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് 
ഗസറ്റഡ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയത്. 


(ii ) അപേക്ഷാഫോറം പൂരിപ്പിക്കുന്നതിന് മുമ്പായി 
ഈ വിജ്ഞാപനത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ 
വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം. ഫോറം 
പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും പിശകുകളോ, ന്യൂനതകളോ 
സംഭവിച്ചാൽ അവ പരിഹരിക്കുന്നതിന് പിന്നീട് അവസരം 
ലഭിക്കുന്നതല്ല . വൈകിക്കിട്ടുന്നതോ ന്യൂനതകൾ ഉള്ളതോ 
ആയ അപേക്ഷകൾ നിരസിക്കുന്നതാണ്. 


- ഫോട്ടോ: 


(iv ) ഒരു അപേക്ഷകൻ ഒന്നിൽ കൂടുതൽ അപേക്ഷകൾ 
അ യ യ് വാൻ പാടുള്ളതല്ല. വിപരീതമായി കണ്ടാൽ 
അപേക്ഷകൻ അയച്ചിട്ടുള്ള എല്ലാ അപേക്ഷകളും 
നിരസിക്കുന്നതാണ്. 
- (v) അപേക്ഷയോടുകൂടി അയയ്ക്കുന്ന ശരി പകർപ്പുകൾ 
സാക്ഷ്യപ്പെടുത്തുന്ന ഗസറ്റഡ് ഓഫീസറുടെഔദ്യോഗിക 
മേൽവിലാസവും മുദ്രയും ഉണ്ടായിരിക്കണം. പകർപ്പുകളുടെ 
അസ്സൽ ആവശ്യപ്പെടുമ്പോൾ പരിശോധ ന യ് ക്കായി 
ഹാജരാക്കണം. 


അപേക്ഷ അയയ്ക്കുന്ന തീയതിക്ക് 6 മാസത്തിനകം 
എടുത്തിട്ടുള്ളപാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ 3 
പ്രതികൾ. ഫോട്ടോയുടെ 3 പ്രതികളിലും മറുവശത്ത് 
അപേക്ഷകന്റെ പേരെഴുതി സാക്ഷ്യപ്പെടുത്തി 
യിരിക്കണം. അതായത് ഇത് ശീ ....... 

............................. ന്റെ ശരി ഫോട്ടോ ആകുന്നു 
എന്നെഴുതി അടിയിൽ അപേക്ഷ അയയ്ക്കുന്ന ദിവസം 

ജോലി ചെയ്യുന്ന തിയേറ്ററിന്റെ ലൈസൻസിയോ 
മാനേജിംഗ് പാർട്ട്ണറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 
ഗസറ്റഡ് ഓഫീസറോ ഒപ്പിടണം. ഒപ്പിടുന്ന 
( സാക്ഷ്യപ്പെടുത്തുന്ന) ആളിന്റെ മേൽ വിലാസവും 
മുദ്രയും ഫോട്ടോയുടെ മറുവശത്ത് എല്ലാ പ്രതികളിലും 
ഉണ്ടായിരിക്കണം. 


(vi) അപേക്ഷകൻ ഇപ്പോൾ പരിശീലനം നേടുന്ന 
സേവനം അനുഷ്ടിക്കുന്ന തിയേറ്ററിന്റെ ഉടമയോ 

ലെ സ ൻ സിയോ മാനേജിംഗ് പാർട്ട് റോ അപേക്ഷ 
സാക്ഷ്യപ്പെടുത്തിയിരിക്കണം. സർക്കാർ ആഫീസിന്റെ തലവൻ 
അദ്ദേഹത്തിന്റെഔദ്യോഗിക മേൽ വിലാസവും മുദ്രയും 
രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തണം. ഫിലിം സൊസൈറ്റികളിൽ 
സേവനം അനുഷ്ടിക്കുന്നവരുടെ അപേക്ഷ സൊസൈറ്റി 
സെക്രട്ടറി അദ്ദേഹത്തിന്റെഔദ്യോഗിക മേൽവിലാസവും 
മുദ്രയും രേഖപ്പെടുത്തി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ഇപ്രകാരം 
സാക്ഷ്യപ്പെടുത്താത്ത അപേക്ഷകൾ നിരസിക്കുന്നതാണ്. 


( vi) 


സ്വന്തം മേൽവിലാസമെഴുതിയതും ? 5- ന്റെ തപാൽ 
സ്റ്റാമ്പ് പതിച്ചതുമായ 24 സെ . മീ . നീളവും 
6 സെ . മീ . വീതിയുമുള്ള 2 കവർ അപേക്ഷ 

യൊടൊപ്പം അയച്ചിരിക്കണം. 
7. അപേക്ഷ അയയ്ക്കേണ്ട മേൽവിലാസം: 


സെക്രട്ടറി, 
സിനിമാ ഓപ്പറേറ്റർ പരീക്ഷാ ബോർഡ്, 
ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, 
ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്സ്, 
ശാന്തിനഗർ, തിരുവനന്തപുരം- 695 001 


- ( vii ) അപേക്ഷകന് ഇഷ്ടമുള്ള രണ്ടു പരീക്ഷാ 
കേന്ദ്രങ്ങൾ അവയുടെ മുൻഗണനാക്രമത്തിൽ 
തെരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ ഇപകാരം 
തെരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ 
അപേക്ഷകരുടെ എണ്ണം കൂടുതലോ കുറവോ ആയിരുന്നാൽ 
അപേക്ഷകനെ യുക്തം പോലെ മറ്റു കേന്ദ്രങ്ങളിലേക്ക് 
മാറ്റുന്നതാണ്. 
- ( viii ) മുൻ ഗസറ്റ് വിജ്ഞാപനങ്ങളിലെ നിബന്ധനകൾ 
അനുസരിച്ചോ അവയിൽ കൊടുത്തിട്ടുള്ള മാതൃകാ 
അപേക്ഷ യിലോ സമർപ്പിക്കുന്ന അപേക്ഷകൾ 
നിരസിക്കുന്നതാണ്. 


8 . അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 

29 - 6 - 2013 വൈകിട്ട് 5 മണി വരെ ( അതിനു ശേഷം 

ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല.) 
9. പ്രത്യേക നിർദ്ദേശങ്ങൾ: 

- (i) നിർദ്ദിഷ്ട മാതൃകയിൽ പൂർണ്ണമല്ലാത്ത അപേക്ഷകൾ 
നിരസിക്കുന്നതാണ്. 

- (ii) അപേക്ഷയും അതിന്റെ കൂടെയുള്ള മറ്റു രേഖകളും 
ശരിയായി കുത്തിക്കെട്ടി അയക്കേണ്ടതാണ്. ഫോട്ടോകൾ ഒരു 
പ്രത്യേക കവറിനകത്താക്കി അത് അപേക്ഷയോടൊന്നിച്ച് 
അയയ്ക്കു ന്ന രേഖകളോടുകൂടി പ്രത്യേകം ശ്രദമായി 
ബന്ധിച്ചിരിക്കണം. ശരിയായി കുത്തിക്കെട്ടാതെ ഏതെങ്കിലും 
രേഖകൾ നഷ്ടപ്പെടാൻ ഇടയായാൽ ബോർഡ് അതിനു 
ഉത്തരവാദിത്വം വഹിക്കുന്നതല്ല. അപേക്ഷ അയയ്ക്കുന്ന 
കവറിന്റെ പുറത്ത് മുകളിൽ സിനിമാ ഓപ്പറേറ്റർ പരീക്ഷയ്ക്ക് 
പ്രവേശനത്തിനുള്ള അപേക്ഷ എന്ന് വ്യക്തമായി 
എഴുതിയിരിക്കണം. 


- (ix) കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷയിൽ തോറ്റവർ 
സ ർ വ്വ ീ സ് സ ർ ട്ടി ഫി ക്ക റ്റി ന പ ക ര ം ഹാ ൾ ടി ക്ക റ്റ് 
ഹാജരാക്കിയാൽ മതിയാകും. ഹാൾടിക്കറ്റ് നഷ്ടപ്പെട്ടവർ 
സർവ്വീസ് സർട്ടിഫിക്കറ്റ് അസ്സൽ ഹാജരാക്കണം. 


ചീഫ് ഇലക്ട്രിക്കൽ 
ഇൻസ്പെക്ടറുടെ കാര്യാലയം, 
കേരള ഹൗസിംഗ് ബോർഡ് 
ബിൽഡിംഗ്, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 

സെക്രട്ടറി, 
സിനിമാ ഓപ്പറേറ്റേഴ് 
പരീക്ഷാ ബോർഡ്. 


